Govermentof Kerala 
കേരള സർക്കാർ 

2007 


- Reg, No, രജി. നമ്പർ 
KLTV ( N ) 122006 -2008 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Thiruvananthapuram , Tuesday 


Vol. LII 
വാല്യം 52 


17th July2007 
2007 ജൂലൈ 17 
26th Ashadha 1929 
1929 ആഷാഢം 26 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Animal Husbandry Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഇ . 4675 / 2007 . 

- 2007 ജൂൺ 19 , 
തിരുവനന്തപുരം ജില്ലാ മൃഗസംരക്ഷണ ഓഫീ 
സിന്റെ കീഴിലുള്ള തിരുവനന്തപുരം സെൻട 
റെറററിനറി സാറാമിന് പുതിയതായി അനുവദിച്ചി 
ട്ടുളള അശോക് ലെയ്ലാൻ " ഇക്കാമെററ് 912-3600 
മി , മീ . WE ചെയ്സിസം ലോറിക്ക് അനുയോജ്യമായ 
അലുമിനിയംകണ്ടെ നർ നിർമ്മിക്കുന്നത്തിന് താൽപര്യ 
മുളളവരിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊളളുന്നു . 
ചെയ്യേണ്ട ജോലികൾ 
അശോക് ലെയ്ലാൻ ഇക്കോമെററ് 912 - ന് അനു 
യോജ്യമായ അലുമിനിയം ബോഡി അകത്തെ അളവു 
കൾ : നീളം 5 - 075 x വീതി- 2 . 175 X ഉയരം 1 . 983 മീററർ 
പുറകെ തുറക്കാവുന്ന 2 പാളികളോടു കൂടിയ വാതിൽ 
പുട്ട്, ഇതിനുപുറമെ ഒരു കാസ് ഇരുമ്പു പട്ട നടുക്കും 
ഒരറത്ത് പൂട്ടത്തക്ക വിധ 4 ഉളളിലോട്ട് മടക്കി 
വയ്ക്കാവുന്ന കാലു ചവിട്ടാനുളള പടി എന്നിവ , 
പുറകുവശത്തെ 2 മഡ് ഗാർഡുകൾ, പൂട്ടോടുകൂടിയ 
ബാറാനി ബാകസ്, ഡീസൽ ടാങ്കിന് പുട്ടോടുകൂടിയ 
കവറിംഗ്, ടൂൾ ബോക്സ് കാബിൻ കവർ ചെയ്യത്തക്ക 
രീതിയിൽ ഒരു റൂഫ കണ്ടെയിനറിൽ നിന്നും കാബി 
നിൽ ചരിഞ്ഞു നിൽക്കുന്ന തരത്തിൽ നിർമ്മിക്കണം. 

ഇലക ട്രിക്ക് പണികൾ : 
കാബിനിൽ ഫാൻ കണ്ടെയിനറിൽ അകത്ത് 2 
ലെറാ ,മുകളിൽരണ്ടുവശത്തും ലൈററുകൾ , മുന്നിലും 
പുറകിലും ഇൻഡിക്കേറ്റർ ലൈററുകൾ . 


പയിന്റിംഗ് : 
ചെയ്സിസം ഈ ഒാഫീസിന്റെ അധീനതയിൽ 
ഉളള ഗ്യാരേജിൽ പാർക്കു ചെയ്തിട്ടുണ്ട്. പണി 
പൂർത്തിയാക്കിവണ്ടി ഗ്യാരേജിൽഎത്തിക്കേണ്ടതാണ് . 

ഉദ്ദേശം അടങ്കൽ തുക - രൂപ 2 , 50,000 
ഒർ ഘാസ ഫറാത്തിന്റെ വില : 
അസ്സ ൽ രുപ 400 + വാറം " ( 12 . 5 = 450 രൂപ 
ഡിക്കേററ് -രൂപ 200 + വാറ് ( 12 . 5 % = 

250 രൂപ 
ദർഘാസുകൾ നൽകാൻ ആഗ്രഹിക്കുന്നവർ തുക 
തിരുവനന്തപുരംജില്ലാമഗസംരക്ഷണആഫീസിൽ അടച്ച 
നിർദിഷ്ടദർഘാസ് ഫാറം വാങ്ങി ആയത് ജില്ലാമഗ 

) ആഫീസർ , പി . ഒ , തമ്പാനൂർ തിരുവനന്ത 
പുരം- 695 001 എന്ന മുദ്രണം ചെയ്ത കവറിൽ 
26- 7 - 2007 വൈകുന്നേരം 3 മണിക്കുമുമ്പ് കിട്ടത്തക്ക 
വണ്ണം അയയ്ക്കേണ്ടതാണ്". ദർഘാസിനോടൊപ്പം 
2,500 രൂപ നിരതദ്രവ്യം ജില്ലാ ആഗസംരക്ഷണ ആഫീസ 
റുടെ പേരിൽ സിറേറററ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻറ 
തിരുവനന്തപുരം ശാഖയിൽ മാറാവുന്ന ബാങ്ക് 

ഡാഫ്ററും 50 രൂപമുൻപ്രതത്തിൽ ഒരു പ്രിലിമിനറി 
എഗ്രിമെൻറും അടക്കം ചെയ്യേണ്ടതാണ്. നിരത ഭവ്യ 
ത്തിനുളള ബാങ്ക് ഡാഫ്ററും എഗ്രിമെൻറും 
ഇല്ലാത്ത ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ഭൻ ഘാ 
സുകൾ അയയ്ക്കുന്ന കവറീനു മുകളിൽ അമശാക് 
ലെയ്ലാൻ - ഇക്കോമെററ്- 912 ലോറിക്ക് അല 
മിനിയ , കണ്ടനർ നിർമ്മിക്കുന്നതിനുളള ദർഘാസ 
എന്ന് വ്യക്തമായി എഴുതേണ്ടതാണ്. 9ർ ഘ0സുകൾ 
26- 7 -2007 ന് 4 മ ണി ബന്ധ പ്പെട്ടവരുടെ സാന്നിദ്ധ്യ 
ത്തിൽ തുറക്കുന്നതും ഏറ്റവും കുറഞ്ഞ തുക 
ഖപ്പെടുത്തിയ ദദ്ഘാസ് താൽക്കാലികമായി സ്ഥിര 
പ്പെടുത്തുന്നതുമായിരിക്കും. ജോലിക്കുള്ള ഉത്തരവു 


ലഭിച്ച് 15 ദിവസത്തിനകം ജോലി പൂർത്തിയാക്കേണ്ട 
താണ്. നിർമ്മാണത്തിനുപയോഗിക്കുന്ന വസ്തുക്കൾ 
ഉന്നത ഗുണമേന്മയുളളതും നിർമ്മാണത്തിന 
ഒരു വർഷത്തെ ഗ്യാരണ്ടിഉണ്ടായിരിക്കേണ്ടതുമാണ്. 
- ദർഘാസ് സംബന്ധിച്ച് സംശയ നിവാരണ 
ത്തിനായി തിരുവനന്തപുരം സെൻട്രൽ വെറ്ററിനറി 
സ് റേറാർ അസിസ്റ്റൻറ് ഡയറക്ടറുമായി ബന്ധപ്പെ 
ടേണ്ടതാണ്. 

- സാധാരണ സർക്കാർ ദർഘാസ് നടപടികൾ ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. യാതൊരു 
കാരണവും കാണിക്കാതെ ദർഘാസ് മാരറിവയ്ക്കുകയോ 
അസ്ഥിരപ്പെടുത്തുകയോ ചെയ്യുന്നതിന് ജില്ലാ 
മഗ സംരക്ഷണ ആഫീസർക്ക് അധികാരം ഉണ്ടായിരി 
ക്കുന്നതാണ്. ഭർഘാസം തുറക്കുന്നതിന് നിശ്ചയിച്ച 
ദിവസം 26- 7 -2007 വല്ല കാരണവശാലും സർക്കാർ 
അവധി ദിവസമായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ 
തൊട്ടടുത്ത പ്രവർത്തി ദിവസം അതേ സമയത്ത 
മേൽപ്പറഞ്ഞ നിബന്ധനകൾ പാലിച്ചുകൊണ്ട 
ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 
ജില്ലാ മൃഗസംരക്ഷണ 

( ഒപ്പ് ) 
ഒാഫീസ്, 

ജില്ലാ മൃഗസംരക്ഷണ 
തിരുവനന്തപുരം. 

ഓഫീസർ , 


